Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


ജ3 


V 
GOVERN 


- 


പാ 


സ് 
MENT OF 


KERALA 


പ 


न्याव अव 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


19th May 2009 
2009 മേയ് 19 


No . 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


29th Vaisakha1931 
1931 വൈശാഖം 29 


PART III 
Co- operative Department 


കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


നമ്പർ എ . ഇ . എൽ. 502/ 2005. 

2009 ഫെബ്രുവരി 28. 
സൂചന; - (1) ഈ ആഫീസിലെ 10 - 3 - 2006 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 

- (2) ഈ ആഫീസിലെ 5 - 2 - 2009- ലെ ഇതേ നമ്പർ ഉത്തരവ്. 
(3) സംഘം പൊതുയോഗത്തിന്റെ 29 - 1- 2009 -ാം തീയതിയിലെ 7 -ാം നമ്പർ തീരുമാനം. 

(4) മീനച്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ) - ടെ 30- 1- 2009 -ാം തീയതിയിലെ ആർ 594 /06 -ാം നമ്പർ കത്ത്. 
- സൂചന ( 1) പ്രകാരം കെ . 828 -ാം നമ്പർ കൈരളി പ്രിന്റിംഗ് സഹകരണ സംഘം ലിക്വിഡേഷനിലാവുകയും 3- 5 - 2006 - ൽ 
ലിക്വിഡേറ്റർ ചാർജ്ജെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സൂചന ( 3) പ്രകാരം ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതായി 
ലിക്വിഡേറ്റർ അറിയിച്ചിരിക്കു ന്നു . ലിക്വിഡേറ്ററുടെ നട പടികൾ പരിശോധിച്ചതിൽനിന്നും താഴെപ്പറയുന്ന കാര്യ ങ്ങൾ 
ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു . 

3- 5 - 2006 - ൽ ചാർജ്ജടുത്ത ലിക്വിഡേറ്റർ/[ രാമപുരം യൂണിറ്റ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ് രജിസ്ട്രാർ ( ജ ) ആഫീസ്, 
മീനച്ചിൽ, പാലാ) ക്ലെയിം നോട്ടീസ് യഥാസമയം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 3 - 5 - 2006 - ലെ ബാക്കി പത്രം താഴെ പറയും 
പ്രകാരമായിരുന്നു . 
ബാദ്ധ്യത് 

ആസ്തി 
രൂപ് 

രൂപ് 
ഓഹരി 

810 .00 നീക്കിയിരിപ്പ് 

268.30 
കരുതൽ ധനം നിക്ഷേപിക്കാനുള്ളത് 

7 .00 

ബാങ്ക് ബാലൻസ് 
നീക്കിയിരിപ്പിനു കരുതൽ 

268. 30 അഡ്വാൻസുകൾ സംഘത്തിന് വരേണ്ടവ 

841.70 
സിൽബന്തി ചെലവും തന്റെചെലവും 

525 . 00 
അഡ്വാൻസുകൾ കൊടുക്കേണ്ടവ 

1686.70 അറ്റനഷ്ടം 

165 . 30 
മുന്നാണ്ടിലെ വിഭജിക്കാത്ത ലാഭം 

42 . 30 


2064 . 00 


ആകെ 


3339. 30 


ആകെ 


3339.30 


170 


KERALA GAZETTE 


[PART III 


സംഘത്തിന്റെ ഈടാക്കിയെടുക്കാവുന്ന ആസ്തികൾ ഈടാക്കിയെടുക്കുവാനും കൊടുത്തു തീർക്കാവുന്ന ബാദ്ധ്യതകൾ 
കൊടുത്തു തീർക്കുന്നതിനും ലിക്വിഡേറ്റർ നടപടികൾ സ്വീകരിച്ചതിനുശേഷവും ഈടാക്കാൻ സാധ്യതയില്ലാത്ത താഴെ പറയുന്ന 
മൂതലുകൾ എഴുതിത്തള്ളുന്നതിനും കൊടുത്തു തീർക്കാൻ സാധിക്കാത്ത ബാദ്ധ്യതകൾ കണ്ടുകെട്ടുന്നതിനും സൂചന (2) പ്രകാരം 
അനുമതി നൽകിയിട്ടുണ്ട്. 


ബാദ്ധ്യത 


ആസ്തി 


രൂപ് 


രൂപ് 
810 . 00 
1686.70 


അഡ്വാൻസുകൾ ലഭിക്കാനുള്ളത് 


1686 .70 


ഓഹരി 
അഡ്വാൻസുകൾ കൊടുക്കേണ്ടവ 
കരുതൽ ധനം 
വീതിക്കാത്ത ലാഭം 
അറ്റ് ലാഭം 


7 .00 


42. 30 


1173.70 


ആകെ 


3719 . 70 


ആകെ 


1686 , 70 


ടി തുകകൾ കൂടി ഉൾപ്പെട്ട ലിക്വിഡേറ്ററുടെ നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്ക് താഴെ പറയും പ്രകാരമാണ്. 


വരവ് 


രൂപ് 


ചെലവ് 


രൂപ് 


572 . 00 


00.30 


പലിശ 
നീക്കിയിരിപ്പ് 
ബാങ്ക് നിക്ഷേപം 
അഡ്വാൻസുകൾ കൊടുക്കേണ്ടവ 
ബാദ്ധ്യത് 
കണ്ടുകെട്ടിയത് 


304. 00 
268 . 30 
2636.00 
1686 . 70 


1686 .70 


810 . 00 


1686 . 70 


3719 . 70 


7 . 00 


ലിക്വിഡേഷൻ അടച്ചത് ( ഇ ആന്റ് സി) 
പലവക 
ആസ്തി എഴുതിത്തള്ളിയത് 
ഓഹരി 
അഡ്വാൻസുകൾ കൊടുത്തത് 
കരുതൽ ധനം 
വീതിക്കാത്ത ലാഭം 
അറ്റ ലാഭം 
ലിക്വിഡേഷൻ ചാർജ്ജ് 
ലിക്വിഡേഷൻ ചെലവ് 
അഫിലിയേഷൻ ഫീ 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


42.30 


1173 .70 


361.00 


50 .00 


525. 00 


1700 . 00 


ആകെ 


8614. 70 


ആകെ 


8614 . 70 


സംഘത്തിന്റെ ഇപ്പോഴത്തെ ബാക്കി പത്രം താഴെ പറയും പ്രകാരമാണ്. 


ബാദ്ധ്യത 


ആസ്തി 


ഇല്ല . 


ഇല്ല 


സംഘത്തിന്റെ അവസാന പൊതുയോഗം 29 -1- 2009 - ൽ കൂടി ലിക്വിഡേറ്ററുടെ നടപടികൾ അംഗീകരിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ 
ചാർജ്, കോമൺ ലിക്വിഡേഷൻ ഫണ്ട്എന്നിവ യഥാസ്ഥാനത്ത് അടച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ കണക്കിൽ ബാക്കി നിൽപ്പില്ല . 
ഇപ്രകാരം സംഘത്തിന്റെ ലിക്വിഡേഷൻ നടപടി പൂർത്തീകരിച്ചതായി എനിക്കു ബോദ്ധ്യമായിരിക്കുന്നു. താഴെ പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


കെ . 828 -ാം നമ്പർ കൈരളി പ്രിന്റിംഗ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം 74 -ാം വകുപ്പു 
പ്രകാരം റദുചെയ്തുകൊണ്ടും സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകളും ഫയലുകളും ചട്ടം 70 - ൽ നിഷ്കർഷിച്ചിട്ടുള്ള പ്രകാരം 3 വർഷക്കാലം 
സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ ആഫീസിന്റെ അനുവാദത്തോടുകൂടി നശിപ്പിക്കാവുന്നതുമാണ്. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കോട്ടയം. 


19th 


MAY 2009) 


CO -OPERATIVE DEPARTMENT 


171 


NOTICE 


No. AEL - 9845/ 2004. 


13th March 2009. 


[ UNDER RULE 69 (2 ) OF THE RULES FORMED UNDER THE 
- KERALA CO - OPERATIVE SOCITIES ACT 21 OF 1969] 


Whereas the affairs of the No. K 756 Meenachil 
Thayyal Thozhilali Co -operative Society have been ordered 
to be woundup as per Proceeding No. H . M . 2053 /95 
dated 5 -4 - 1995 of Joint Registrar of Co -operative 
Societies (G ), Kottayam . Whereas the Inspector of 
Co -operative Societies , Pala Unit has been appointed as 
the liquidator of the Society, the public is hereby informed 
that all claims against the society may be referred to the 
undersigned in person or through authorized agent within 
two months from the date of publication of this notice . 


CERTIFICATE OF REGISTRATION 
No. 0 - 8007/2008. 

| 28th March 2009 . 
I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following Society, the particulars of which is furnished in 
the categorical statement is registered by me today as a 
Co-operative Society under the said Act on the basis of 
limited liability and that the Bye - laws of the 
undermentioned society is also hereby registered under the 
said section . 

Categorical Statement 
1. Number and name of the Society — R . 1270 the N .S . S . 

- High School Co - operative Society Ltd . 
2 . Date of Registration - 28- 3 - 2009 . 
3. Address — P. O . Mullurkara, Thrissur 
4. Area of Operation - N . S. S. High School, Mullurkara 
5, Liability --Limited. 
6 . Main Objects — Welfare of members 
7. Authorised Share Capital - Rs. 1,10 ,000 
8. Type of Society - Rule 15 3 (3 ) 
9. Maximum Borrowing Power — 20 times of paid up 
Share Capital + Reserve Fund . 

(Sd.) 
Office of the Joint Registrar of Joint Registrar of 
Co -operative Societies 

Co - operative Societies 
(General), Thrissur. 

(General). 


( Sd .) 


Office of the Assistant Registrar of Liquidator, 
Co-operative Societies ( G), Inspector of Co -operative Societies, 
Meenachil, Pala . 

Pala Unit. 


വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


നമ്പർ എ . ഇ . എൽ./ 3689/ 2008 . 


2009 ഫെബ്രുവരി 10. 


സൂചന : - (1) സംഘത്തിൽ സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് 

(2) വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 15 - 11- 2008 - ലെ 496 / 04 -ാം നമ്പർ കത്ത് 
(3) വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 3- 10 -2008- ലെ 496 / 04 -ാം നമ്പർ ഉത്തരവ്. 


വൈത്തിരി താലൂക്ക് ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു - 19 ന്റെ ഇപ്പോഴത്തെ 
അവസ്ഥ, സംഘംപുനരുജ്ജീവിപ്പിക്കുന്നതിന് സാദ്ധ്യതയുണ്ടോതുടങ്ങിയവയെക്കുറിച്ച് കേരള സഹകരണ നിയമം വകുപ്പ്66 പ്രകാരം 
പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ആഫീസ് 
ഇൻസ്പെക്ടറെ സൂചന മൂന്നിലെ ഉത്തരവ് പ്രകാരം പരിശോധനാ ഉദ്യോഗസ്ഥനായി നിയോഗിച്ചുകൊണ്ട്ഉത്തരവായിട്ടുണ്ട്. പരിശോധന 
ഉദ്യോഗസ്ഥൻ സൂചന ഒന്നുപ്രകാരം സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ടി സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും 
ഇല്ല എന്നും ആയതിനാൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കാവുന്നതാണെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. 

- സൂചന രണ്ടുപ്രകാരം ടി സംഘം സമാപ്തീകരിക്കാവുന്നതാണെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) വൈത്തിരി ശുപാർശ 
ചെയ്തിട്ടുണ്ട്. 

സംഘം സമാപ്തീകരണത്തെക്കുറിച്ച് വകുപ്പ് 71 (1) പ്രകാരം അഭിപ്രായമാരാഞ്ഞുകൊണ്ട് സംഘത്തിന്റെ അവസാന 
അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ, സർക്കിൾ സഹകരണ യൂണിയൻ, വയനാട് ജില്ലാ സഹകരണ ബാങ്ക് എന്നിവർക്ക് 
കത്തുകളയച്ചിരുന്നുവെങ്കിലും ആരിൽനിന്നും മറുപടി ലഭിച്ചിട്ടില്ല . 

ഈ സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് എനിക്ക് ബോദ്ധ്യം വന്നിരിക്കയാൽ 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


172 


KERALA GAZETTE 


[ PART III 


ഉത്തരവ് 
1969- ലെ കേരള കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വകുപ്പ് 71 (1) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് വൈത്തിരി താലൂക്ക് ഗവ. എംപ്ലോയീസ് സഹകരണ സംഘം ക്ളിപ്തം നമ്പർ ഡബ്ളിയു . 19 - ന്റെ പ്രവർത്തനം 
സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സഹകരണ നിയമം വകുപ്പ് 72 (1) അനുസരിച്ച് വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ കൽപ്പറ്റ യൂണിറ്റ് 
ഇൻസ്പെക്ടറെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഉത്തരവാകുന്നു . 

- ഉത്തരവ് തീയതിയിലെ സംഘത്തിന്റെ കടധനപ്പട്ടിക , ലിക്വിഡേറ്റർ തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകലവിധ മുതലുകളും 
റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതുമാണ്. ഏറ്റെടുത്ത റിക്കാർഡുകളുടെയും മുതലുകളുടെയും പട്ടികയുടെ ഒരു കോപ്പി ഈ 
ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 

കേരള സഹകരണ നിയമം 83 -ാം വകുപ്പിലെ സമയപരിധിക്ക് വിധേയമായി ലിക്വിഡേറ്റർ നടപടികൾ ആരംഭിക്കേണ്ടതും ഒരു 
വർഷത്തിനകം ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


വയനാട്. 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 

(1 ) 
നമ്പർ എ . ഇ .എൽ. / 1389 / 2009. 

2009 മാർച്ച് 2. 
- സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 134/ 09/ എ ആയുള്ള 17- 2-2009 - ലെ കത്തും അന്വേഷണ 

- റിപ്പോർട്ടും. 
നമ്പർ സി 1239 ആയി രജിസ്റ്റർചെയ്ത പെരുമ്പടവ് സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കു ന്ന തിന് ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചനവഴി അസിസ്റന്റ് രജിസ്ട്രാർ (ജനറൽ) തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 5 -9 -1992 - ൽ രജിസ്റ്റർ ചെയ്യുകയും 2-6 -2005- ന് ശേഷം സംഘം ബൈലോയിൽ 
അ നു ശാ സി ക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾക്ക നു സൃ തമായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1239 ആയി രജിസ്റ്റർചെയ്ത പെരുമ്പടവ് സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
തളിപ്പറമ്പ് കാര്യാലയത്തിലെ ആലക്കോട് യൂണിററ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ എ . ഇ .എൽ. / 1390/ 2009. 

2009 മാർച്ച് 2. 
സൂചന; - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പിന്റെ 2482/ 08 / എ ആയുള്ള 17 - 2 - 2009 - ലെ കത്തും അന്വേഷണ 

- റിപ്പോർട്ടും. 
നമ്പർ സി 1681 ആയി രജിസ്റ്റർചെയ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി കോ -ഓപ്പ്. ഹോസ്പിറ്റൽ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് എ ആന്റ് ഇ - 3 ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 

സൂചനവഴി അസിസ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

-- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 4 - 10 -2004 - ൽ രജിസ്റ്റർ ചെയ്യുകയും 2 - 6 - 2005 - ന് ശേഷം സംഘം 
ബൈലോയിൽ അനുശാസിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


19th 


MAY 2009). 


CO -OPERATIVE DEPARTMENT 


173 


ഉത്തരവ് 


നമ്പർ സി 1681 ആയി രജിസ്റ്റർ ചെയ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി കോ -ഓപ്പ്. ഹോസ്പിറ്റൽ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 71(1) പ്രകാരം സമാപീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
തളിപ്പറമ്പ് കാര്യാലയത്തിലെ ആലക്കോട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


( 3) 


ന 


നമ്പർ എ . ഇ .എൽ./ 1557/ 2009. 

2009 മാർച്ച് 5 . 
സൂചന - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂരിന്റെ 2107/ 08/ എ ആയുള്ള 24 -2-2009- ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 
നമ്പർ സി 1296 ആയി രജിസ്റ്റർ ചെയ്ത പ്രിയദർശിനി വീവേഴ്സ് ഇൻഡ് ( വർക്ക്ഷോപ്പ്) എംപ്ളോയീസ് സഹകരണ 
കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 
എടക്കാട് യൂണിറ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 15 - 9 - 1992 - ൽ രജിസ്റ്റർചെയ്യുകയും 6- 4 - 2002 - ന് ശേഷം സംഘം 
ബൈലോയിൽ അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 1296 ആയി രജിസ്റ്റർ ചെയ്ത് പ്രിയ ദർശിനി വീവേഴ്സ് ഇൻഡ് ( വർക്ക് ഷോപ്പ്) എംപ്ളോയീസ് 
സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും 
വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ കാര്യാലയത്തിലെ അഞ്ചരക്കണ്ടി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 

( 4 ) 


നമ്പർ എ . ഇ .എൽ./ 1558/ 2009. 

2009 മാർച്ച് 5. 
സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂരിന്റെ 2003 / 08 / എ ആയുള്ള 24 -2- 2009- ലെ കത്തും അന്വേഷണ 

- റിപ്പോർട്ടും. 
നമ്പർ സി 1113 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ജില്ലാ ഹയർ എഡ്യൂക്കേഷൻ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് എ ആന്റ് ഇ - 2 ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 12 - 8 - 1992 - ൽ രജിസ്റ്റർ ചെയ്യുകയും 22 - 7 - 1999 -നുശേഷം സംഘം 
ബൈലോയിൽ അനുശാസിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1113 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ജില്ലാ ഹയർ എഡ്യൂക്കേഷൻ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
കണ്ണൂർ കാര്യാലയത്തിലെ കണ്ണൂർ- 1 യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ്ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


174 


KERALA GAZETTE 


[ PART III 


(5) 


നമ്പർ എ . ഇ .എൽ./ 1559 / 2009. 


2009 മാർച്ച് 5. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂരിന്റെ 2061 / 08 / എ ആയുള്ള 24- 2-2009 - ലെ കത്തും അന്വേഷണ റിപ്പോർട്ടും. 


നമ്പർ സി 296 ആയി രജിസ്റ്റർ ചെയ്ത കാടാച്ചിറ കൺസ്യൂമർ സഹകരണസംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം 
വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അഞ്ചരക്കണ്ടിയൂണിറ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
(ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 
ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 19 - 10 - 1964 - ൽ രജിസ്റ്റർ ചെയ്യുകയും 19 - 6 - 2002 - നു ശേഷം സംഘം 
ബൈലോയിൽ അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 296 ആയി രജിസ്റ്റർ ചെയ്ത കാടാച്ചിറ കൺസ്യൂമർ സഹകരണസംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം 
വകുപ്പ് 11 ( 1) പ്രകാരം സമാ ഫീ ക രിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ), കണ്ണൂർ 
കാര്യാലയത്തിലെ എടക്കാട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ എ . ഇ .എൽ./ 1560/ 2009. 


2009 മാർച്ച് 5. 


സൂചന:- അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂരിന്റെ 3021/ 08/ എ ആയുള്ള 24- 2- 2009- ലെ കത്തും അന്വേഷണ റിപ്പോർട്ടും. 


നമ്പർ സി 889 ആയി രജിസ്റ്റർ ചെയ്ത ചിറക്കൽ പഞ്ചായത്ത് സഹകരണ കൺസ്യൂമർ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാടായി യൂണിറ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 13 - 12 -1989 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 889 ആയി രജിസ്റ്റർ ചെയ്ത ചിറക്കൽ പഞ്ചായത്ത് സഹകരണ കൺസ്യൂമർ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ 
കാര്യാലയത്തിലെ ചിറക്കൽ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ എ . ഇ .എൽ./ 1621/ 2009. 


2009 മാർച്ച് 5. 


സൂചന: - അ സി സ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ), കണ്ണൂരിന്റെ 2003/ 08/ എ ആയുള്ള 27 - 2 - 2009 - ലെ കത്തും 

- അന്വേഷണ റിപ്പോർട്ടും. 
നമ്പർ സി 1180 ആയി രജിസ്റ്റർ ചെയ്ത പുഴാതി പഞ്ചായത്ത് സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ- 1 യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 


19th 


MAY 2009) 


CO -OPERATIVE DEPARTMENT 


175 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 5- 9- 1992- ൽ രജിസ്റ്റർ ചെയ്യുകയും 16 - 1- 2003 മുതൽ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണ സമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്ത ന ര ഹി ത മാ ണെന്നും ഉത്ത മ ബോദ്ധ്യം കെ വന്ന സാഹച ര്യ ത്തിൽ താഴെ പ്പ റ യു ന്ന ഉത്ത ര വ് 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1180 ആയി രജിസ്റ്റർചെയ്ത പുഴാതി പഞ്ചായത്ത് സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ 
കാര്യാലയത്തിലെ ചിറക്കൽ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


- ( 8 ) 


നമ്പർ എ . ഇ .എൽ./ 1620/ 2009 . 


2009 മാർച്ച് 5. 


സൂചന: - അ സി സ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ), കണ്ണൂ രിന്റെ 2840 / 08 | എ 

അന്വേഷണ റിപ്പോർട്ടും. 


ആയുള്ള 27 - 2 - 2009 - ലെ കത്തും 


നമ്പർ സി 1251 ആയി രജിസ്റ്റർചെയ്ത മാടായി സഹകരണ കൺസ്യൂമർ കാന്റീൻ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ചിറക്കൽ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 5-9- 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ അനുശാസിക്കുന്ന 
ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും തീർത്തും 
പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1251 ആയി രജിസ്റ്റർ ചെയ്ത മാടായി സഹകരണ കൺസ്യൂമർ കാന്റീൻ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
കണ്ണൂർ കാര്യാലയത്തിലെ മാടായി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ എ . ഇ .എൽ./ 1623 / 2009. 


2009 മാർച്ച് 7. 


ആ യുള്ള 27 - 2 - 2009 - ലെ കത്തും 


സൂചന: - അ സി സ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ), കണ്ണൂ രിന്റെ 1758 / 08 / എ 

അന്വേഷണ റിപ്പോർട്ടും. 


നമ്പർ സി 1267 ആയി രജിസ്റ്റർചെയ്ത പുഴാതി വനിതാ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണനിയമം 
വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ-1 യൂണിറ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 15 - 9 -1992 - ൽ രജിസ്റ്റർ ചെയ്യുകയും 30 - 9 - 2003 മുതൽ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നുംഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


176 


KERALA GAZETTE 


[ PART III 


ഉത്തരവ് 


നമ്പർ സി 1267 ആയി രജിസ്റ്റർചെയ്ത പുഴാതി വനിതാ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണനിയമം 
വകുപ്പ് 71 ( 1) പ്രകാരം സമാ പ് തീക രിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജി സ് ടാർ ( ജ നറൽ) , കണ്ണൂർ 
കാര്യാലയത്തിലെ ചിറക്കൽ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 

( 10 ) 


നമ്പർ എ . ഇ .എൽ./ 1484 / 2009 . 


2009 മാർച്ച് 9. 


സൂചന - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പിന്റെ 41/ 09 / എ ആയുള്ള 24-2- 2009 - ലെ കത്തും അന്വേഷണ റിപ്പോർട്ടും. 


നമ്പർ സി 789 ആയി രജിസ്റ്റർചെയ്ത ചെമ്പേരി നിർമ്മല എൽ. പി. സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണനിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 1992 - ന് ശേഷം സംഘം ബൈലോയിൽ അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് 
അനു സൃ ത മായ ഒരു പ്രവർത്തനവും നട ത്തു ന്നില്ലെന്നും സംഘത്തിന് ഭരണ സമിതിയില്ലെന്നും തീർത്തും പ്രവർത്ത ന 
രഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 789 ആയി രജിസ്റ്റർചെയ്ത ചെമ്പേരി നിർമ്മല എൽ. പി.സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സ ഹ ക ര ണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാ പ് തീ ക രിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അ സി സ്റ്റന്റ് 
രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പ കാര്യാലയത്തിലെ ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും 
ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


( 11 ) 


നമ്പർ എ . ഇ .എൽ./ 1619 / 2009. 


2009 മാർച്ച് 9. 


സൂചന; - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 3299 / 08 / എ ആയുള്ള 17 - 2- 2009 - ലെ കത്തും അന്വേഷണ റിപ്പോർട്ടും. 


നമ്പർ സി 1234 ആയി രജി സ്റ്റർ ചെയ്ത കവ്വായി സഹ ക രണ കൺ സ മർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് എ ആന്റ് ഇ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 5- 9- 1992 - ന് രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്ത ന ര ഹി ത മാ ണെന്നും ഉത്ത രമ ബോദ്ധ്യം കൈവന്ന സാഹ ച ര്യ ത്തിൽ താഴെപ്പറയുന്ന ഉത്ത ര വ് 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 1234 ആയി രജിസ്റ്റർചെയ്ത കവ്വായി സഹ ക രണ കൺ സ മർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), 
തളിപ്പറമ്പ് കാര്യാ ല യ ത്തിലെ പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വി ഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


19th 


MAY 2009) 


CO -OPERATIVE DEPARTMENT 


177 


( 12 ) 


നമ്പർ എ . ഇ .എൽ./ 1618/ 2009. 


2009 മാർച്ച് 9. 


സൂചന: - അസിസ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ), തളിപ്പറമ്പിന്റെ 3299 / 08 | എ ആയുള്ള 17 - 2 - 2 009 - ലെ കത്തും 

അന്വേഷണ റിപ്പോർട്ടും. 


- നമ്പർ സി 1169 ആയി രജിസ്റ്റർ ചെയ്ത പാടിയോട്ടുചാൽ സഹകരണ കൺസ്യൂമർ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 4 - 9 -1992 - ൽ രജിസ്റ്റർ ചെയ്യുകയും 15 - 4- 2003 -നുശേഷം സംഘം ബൈലോവിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്ത നര ഹി ത മാ ണെന്നും ഉത്തമ ബോദ്ധ്യം കെ വന്ന സാഹ ച ര്യ ത്തിൽ താഴെ പ്പ റയുന്ന ഉത്ത ര വ് 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 1169 ആയി രജിസ്റ്റർ ചെയ്ത പാടിയോട്ടുചാൽ സഹകരണ കൺസമർ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), 
തളിപ്പറമ്പ കാര്യാലയത്തിലെ പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


- ( 13) 


നമ്പർ എ . ഇ .എൽ./ 1622 / 2009. 


2009 മാർച്ച് 9. 


| 


De 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂരിന്റെ 3020 / 2008 / എ ആയുള്ള 27- 2- 2009 - ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 


നമ്പർ സി 1207 ആയി രജിസ്റ്റർ ചെയ്ത്പള്ളിക്കുന്ന്പഞ്ചായത്ത്അൺഎംപ്ലോയീസ് വെൽഫെയർ സഹകരണസംഘത്തിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച്റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ- 1 യൂണിറ്റ് 
ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 5 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോവിൽ 
അ നു ശാ സി ക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1207 ആയി രജിസ്റ്റർ ചെയ്ത പള്ളിക്കുന്ന്പഞ്ചായത്ത് അൺഎംപ്ലോയീസ് വെൽഫെയർ സഹകരണസംഘത്തിന്റെ 
പ്രവർത്തനം കേരളസഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ), കണ്ണൂർ കാര്യാലയത്തിലെ ചിറക്കൽ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാ 
കുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


178 


KERALA GAZETTE 


[ PART III 


( 14 ) 


നമ്പർ എ . ഇ .എൽ./ 1624/ 2009. 


2009 മാർച്ച് 9. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂരിന്റെ 2004/ 08/ എ ആയുള്ള 24 -2 -2009 - ലെ കത്തും അന്വേഷണ റിപ്പോർട്ടും. 


നമ്പർ സി 1191 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ബ്ലോക്ക് പഴം പച്ചക്കറി ആന്റ് അഗ്രിക്കൾച്ചറൽ പാഡ്യൂസേഴ്സ് 
മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണനിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് 
സമർപ്പിക്കുന്നതിന് ചിറക്കൽ യൂണിറ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 4 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അനു ശാ സി ക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങൾക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നില്ലെന്നും സംഘ ത്തിന് ഭ ര ണ് 
സമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമ ബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


- നമ്പർ സി 1191 ആയി രജിസ്റ്റർ ചെയ്ത് കണ്ണൂർ ബ്ലോക്ക് പഴം പച്ചക്കറി ആന്റ് അഗ്രിക്കൾച്ചറൽ പാഡ സേഴ്സ് 
മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും 
വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , കണ്ണൂർ കാര്യാലയത്തിലെ ചിറക്കൽ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


| ( 15 ) 
നമ്പർ എ . ഇ .എൽ./ 1718/ 2009. 

2009 മാർച്ച് 9. 
സൂചന; - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പിന്റെ 2100/08/ എ ആയുള്ള 3- 2- 2009- ലെ കത്തുംഅന്വേഷണ റിപ്പോർട്ടും. 


നമ്പർ സി 1316 ആയി രജി സ്റ്റർ ചെയ്ത കണ്ണൂർ ജില്ലാ കാർഷിക വിള തെ ഉൽപ്പാദന വിതരണ സഹ ക രണ് 
സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കു ന്ന തിന് 
മുല്ലക്കൊടി യൂണിറ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 
- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 23 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അ നു ശാ സി ക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾക്ക നു സ ത മായ ഒരു പ്രവർത്ത ന വും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തന രഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 1316 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ജില്ലാ കാർഷിക വിള തെ ഉൽപാ ദന വിതരണ സഹ ക രണ 
സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ കാര്യാലയത്തിലെ ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വി ഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 

( 16 ) 


നമ്പർ എ . ഇ .എൽ. 1749 / 2009. 


2009 മാർച്ച് 9. 


സൂചന; - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 3021/08/ എ ആയുള്ള 3 -2 -2009- ലെ കത്തും അന്വേഷണ റിപ്പോർട്ടും. 


നമ്പർ സി 1119 ആയി രജിസ്റ്റർ ചെയ്ത ഇരിക്കൂർ ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കു ന്ന തിന് ശ്രീകണ്ഠാപുരം യൂണിറ്റ് 
ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പ നിയമിച്ചുത്തരവായിരുന്നു . 


19th 


MAY 2009) 


CO -OPERATIVE DEPARTMENT 


179 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 
- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 20 - 8- 1992 - ൽ രജിസ്റ്റർ ചെയ്തല്ലാതെ സംഘം ബൈലോയിൽ 
അ നു ശാ സി ക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങൾക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 1119 ആയി രജിസ്റ്റർ ചെയ്തു ഇരിക്കൂർ ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹ ക ര ണ നിയമം വകുപ്പ് 71( 1) (പകാരം സമാ പ് തീ ക രിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അ സി സ്റ്റാന്റ് 
രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പ കാര്യാലയത്തിലെ മുല്ലക്കൊടി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും 
ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


( 17 ) 


നമ്പർ എ . ഇ .എൽ./ 1750 / 2009. 


2009 മാർച്ച് 12 . 


സൂചന; - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 135/ 09 / എ ആയുള്ള 3- 2- 2009- ലെ കത്തും അന്വേഷണ 

- റിപ്പോർട്ടും. 
നമ്പർ സി 1241 ആയി രജിസ്റ്റർ ചെയ്ത പടപ്പേങ്ങാട് കൺസ മർ സഹകരണ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് എസ്.എസ്. ഒ. മയ്യിൽ എസ്.എസ്. ബി. യെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 5 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബലോയിൽ 
അ നു ശാ സി ക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 1241 ആയി രജിസ്റ്റർ ചെയ്ത് പടപ്പേങ്ങാട് കൺസ മർ സഹകരണ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടുംവകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ്രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ 
കാര്യാലയത്തിലെ ആലക്കോട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കണ്ണൂർ. 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ ഉത്തരവ് 


കാ 


) O ( 


- 


m 


) കവര 


) സംഘം ( 


നമ്പർ എസ്. ടി . 4991/ 2008 / കെ . ഡിസ്. 


2009 ഫെബ്രുവരി 20. 


സൂചന: - ( 1) കാസർഗോഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 29 - 11 - 2008 - ലെ 1700 / 2008/ കെ . നമ്പർ കത്ത്. 

(2 ) ഈ ഓഫീസിലെ 15 - 12 - 2008 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


കാസറഗോഡ് റബ്ബർ മാർക്കറ്റിംഗ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ എസ്. 223 വളരെക്കാലമായി പ്രവർത്തനം നിലച്ചിരിക്കുന്നു 
വെന്നും 9 - 11- 1995- ൽ രജിസ്റ്റർ ചെയ്തതിനുശേഷം സംഘം പ്രവർത്തിക്കുന്നതിന് വേണ്ട യാതൊരു നടപടിയും ഭരണ സമിതി 
അംഗങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ലെന്നും 16 -7 -1997 മുതൽ സംഘം പാർട്ട്ടൈം അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിലായിരുന്നു 
വെന്നും സംഘത്തിലെ അംഗങ്ങൾക്ക് താൽപ്പര്യമില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർക്ക് 
സാധിച്ചിട്ടില്ലെന്നും സംഘത്തിന്റെ നിയമാവലിയിൽ സൂചിപ്പിച്ച ഉദ്ദേശ്യലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ സംഘം പരാജയപ്പെട്ടുവെന്നും 


180 


KERALA GAZETTE 


[ PART III 


ഇന്നത്തെ നിലയിൽ സംഘത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സാധ്യത വിരളമാണെന്നും ആയതിനാൽ കേരള സഹകരണനിയമം 
72 ( 2) ( b ) പ്രകാരം സംഘം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന (1) പ്രകാരം കാസറഗോഡ് 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിരിക്കുന്നു . 

- ഈ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തികൊണ്ട് പോകുന്നതിനുള്ള സാധ്യത വിരളമാണെന്ന് ബോദ്ധ്യ 
മാകയാൽ 1969 - ലെ കേരള സഹകരണനിയമം 72 (2 ) (b ) വകുപ്പ് അനുസരിച്ച് സംഘം പ്രവർത്തനം സമാപ്തീകരിക്കാതിരി 
ക്കു വാൻ വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് ഏഴ് ദിവസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കണമെന്നും 
അല്ലാത്തപക്ഷം മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് സൂചന ( 2 ) പ്രകാരം സംഘം പാർട്ട് ടൈം 
അഡ്മി നി സ്റ്റർ, സംഘ ത്തിന്റെ മുൻപ സി ഡന്റ്, മുൻഭ ര ണ സമിതി അംഗങ്ങൾ എന്നിവർക്ക് നോട്ടീസ് നൽകിയി രു ന്നു . 
ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് ജില്ലാ സഹകരണ ബാങ്ക്, കാസറഗോഡ് താലൂക്ക് സർക്കിൾ 
സഹകരണ യൂണിയൻ എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും ആരും തന്നെ 
യാതൊരു ആക്ഷേ പമോ/ അഭി പാ യമോ അറിയിച്ചിട്ടില്ല . ആ സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹ ക ര ണ നിയമം 
വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരപ്രകാരം താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 


- കാസറഗോഡ് റബ്ബർ മാർക്കറ്റിംഗ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ എസ്. 223- ന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം 
72 ( 2 ) ( b ) വകുപ്പ് പ്രകാരം സമാ ഫീക രിച്ചുകൊണ്ട് ഇതിനാൽ ഉത്ത ര വാകു ന്നു . കേരള സഹക ര ണ നിയമം 72 -ാം 
വകുപ്പ് പ്രകാരം കാസറഗോഡ് താലൂക്ക്അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ മഞ്ചേശ്വരം - 1 യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി 
സം ഘ ത്തിന്റെ ലിക്വി ഡേ റ്റ റായി നിയമിച്ചു കൊണ്ട് ഉത്ത ര വാ കു ന്നു . ലിക്വി ഡേറ്റർ സംഘം റിക്കാർഡു ക ളു ടെയും 
ആസ്തികളുടെയും ചാർജ്ജ് ഉടനെ ഏറ്റെടുക്കേണ്ടതും സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നിന് വേണ്ട നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


കാസറഗോഡ്. 


REGISTRATION CERTIFICATE 


8. Maximum borrowing : 100 times of paidup Share 

power of the Society Capital plus Reserve fund 
| 9 . Type of Society : Rule 15 -1 ( b ) Employees 

Credit Societies 


I do hereby certify that in exercise of the powers 
conferred upon me under section 7 of the Kerala Co 
operative Societies, Act 1969 (Act 21 of 1969) that the 
following Society the particulers of which are furnished in 
the Categorical statement are registered by me today as in 
Co- operative Society under the said Act, on the basis of 
limited Liability and the bye-law of the undermentioned 
Societies are also hereby registered under the said section . 

Categorical Statements 


( 2 ) 


No . 0 . 4132/ 2008/ R . dis. 

5th March 2009. 
| 1. Name and No. of : The Paivalike Panchayath 
the Society 

Agriculturist Welfare Co- oper 

ative Society Ltd. No. S. 417 . 
2. Date of Registration : 3- 2009 
3. Address - : Chipporpadavu , P.O . Chippor. 
4 . Liability 

: Limited. 
5. Area of operation : Paivalike Grama Panchayath . 
6 . Main object : Welfare of the Agriculturists 
7. Authorised Share Capital : Rs. 79,00,000. 
8. Maximum borrowing : 100 times of paidup Share 

power of the Society Capital plus Reserve Fund 
9. Type of Society : Rule 15- 11 (1) Miscellaneous. 


No. 0 . 233/ 2009/ R . dis. 

2nd March 2009 . 
1. Name and No. of : The Hosdurg Taluk 
the Society 

Un- Aided School Teachers 
Co - operative Society Ltd . 

No . S . 416 . 
2. Date of Registration : 3- 2009 
3. Address 

: Udma, P. 0 . Udma. 
4. Liability 

: Limited. 
5. Area of operation : Hosdurg Taluk . 
6 . Main object : Welfare of the Un - Aided 

School Teachers . 
7 . Authorised 

: Rs. 26,00,000 . 
share capital 


a . 


| ( Sd.) 
Joint Registrar of Co -operative 

- Societies ( General). 


Kasaragode. 


